Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
F KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


| 22nd October 2013 
2013 ഒക്ടോബർ 22 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Aswina 1935 
1935 ആശ്വിനം 30 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

- നോട്ടീസ് 


കൃത്യ നിർവ്വഹണത്തിനു വേണ്ടി താഴെ കാണിച്ചിരിക്കുന്ന 
വില്ലേജുകളിലെ വസ്തുക്കളിൽ സർവ്വ സംബന്ധമായും മറ്റും 
പ്രവേശിക്കുന്നതും, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമാ 
ണെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


MMIO TCP /DBC / Tender Publication/ 12 - 13 /440 . 

സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിൽ വോൾട്ടേജ് ക്ഷാമം 
പരിഹരിക്കുക, പ്രസരണ നഷ്ടം കുറയ്ക്കുക, ഉപഭോക്താ 
ക്കൾക്ക് ഗുണമേൻമയുള്ള വൈദ്യുതി ആവശ്യാനുസരണം 
തടസ്സം കൂടാതെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾമുൻനിർത്തി, 
വൈദ്യുത പസര ണ - വിതരണ ശൃംഖല ശക്തിപ്പെടുത്തു 
ന്നതിന്റെ ഭാഗമായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
കോട്ടയം ജില്ലയിലെ കല്ലറയിൽ ഒരു 33 കെ . വി. സബ് സ്റ്റേഷൻ 
നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി 
നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 

നിർദ്ദിഷ്ട കല്ലറ 33 കെ . വി . സബ് സ്റ്റേഷ നി ലേക്ക് 
നിലവിലുള്ള കടുത്തുരുത്തി 33 കെ . വി . സബ് സ്റ്റേഷനിൽ 
നിന്നും നിർമ്മിക്കുന്ന 7.7 കിലോമീറ്റർ 33 കെ . വി . സിംഗിൾ 
സർകട്ട് ലെനിന്റെ നിർമ്മാണ പ്രവർത്ത ന ങ്ങൾക്കായി 
ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164 -ാം വകുപ്പ് പ്രകാരം 
വൈദ്യുതി ബോർഡിലെ ഉദ്യോ ഗ സ്ഥ രും ബന്ധ പ്പെട്ട 
കരാറുകാരും തൊഴിലാളികളും അവരുടെ നിയമാനുസൃതമായ 


കോട്ടയം 


വൈക്കം 


കല്ലറ, 
മുട്ടുചിറ, 
കടുത്തുരുത്തി 


ട്രാൻസ്മിഷൻ സർക്കിൾ, 
പൂവൻതുരുത്ത്, 
30 - 7 - 2013 . 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


